| Reg. No. രജി. നമ്പർ 
KL/ TV ( N )/12/ 2006 -2008 


Government of Kerala 
- കേരള സർക്കാർ 

2007 


FRNMENT 


4 


t 


of 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LII 


Thiruvananthapuram , Tuesday 


No. 


6th November 2007 
| 2007 നവംബർ 6 
15th Karthika 1929 
1929 കാർത്തിക 15 


വാല്യം 52 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous Notifications 


കൊച്ചിൻ ദേവസ്വം ബോർഡ് 

പരസ്യം 
നമ്പർ ഇ - 2609 / 04. 

2007 ആഗസ്റ്റ് 3. 
എറണാകുളം ജില്ലയിൽ കൊച്ചി താലൂക്ക്, പള്ളിപ്പുറം 
വില്ലേജ്, സർവെ 53 -ാം നമ്പരിൽ 45.723 സെന്റ്( 18.522 ആർ) വസ്ത 
വകകളും അതിൽ സ്ഥിതിചെയ്യുന്ന വടവാട്ട് ഭഗവതി ക്ഷേത്രവും, 
ക്ഷേത്രംവകയായുള്ള മറ്റുജംഗമങ്ങളും സമസ്ഥാവകാശങ്ങളുംകൂടി 
അതിന്റെഇപ്പോഴത്തെ ഉടമസ്ഥരായ വടവാട് ലക്ഷ്മിക്കുട്ടിയമ്മ 
മകൻ ശ്രീധര മേനോൻമുതൽ പതിനൊന്ന് പേർ ചേർന്ന് കൊച്ചി 
ദേവസ്വം ബോർഡിലേക്ക് സ്വമേധയാ (Free Voluntary Surrender) 
വിട്ടൊഴിഞ്ഞ് കൈവശം തരുവാൻ നിശ്ചയിച്ചിരിക്കയാൽ ഇക്കാര്യ 
ത്തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും അ വ കാ ശമോ, 
തേർച്ചയോ,ആക്ഷേപമോഉങ്കിൽ ഈ പരസ്യത്തീയതിമുതൽ 
ഒരുമാസത്തിനകം ദേവസ്വം ബോർഡ് സെക്രട്ടറി മുൻപാകെ 
രേഖാമൂലം ബോധിപ്പിക്കേതും അല്ലാത്തപക്ഷം ആക്ഷേപം 
ഒന്നും ഇല്ലെന്ന നിലയിൽ മേൽക്കാണിച്ച വസ്തുവകകളും, 
ക്ഷേത്രവും ക്ഷേത്രസ്വത്തുക്കളും കൊച്ചി ദേവസ്വം ബോർഡിൽ 
ലയിക്കുന്നതുമാകുന്നു . 
കൊച്ചിൻ ദേവസ്വം ബോർഡ്, 

( ഒപ്പ്) 
തൃശ്ശൂർ. 

സെക്രട്ടറി. 


| 


ശ 


